Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERNN 


പ 


കര 


രള സർക്ക 


NMENT OF 


නාල 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 5 


നമ്പർ 


2016 മേയ് 24 
24th May 2016 
1191 ഇടവം 10 
10th Idavam 1191 
1938 ജ്യേഷ്ഠം 3 
3rd Jyaishta 1938 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Labour Department 


നോട്ടീസ് 


- ( 1) 


നമ്പർ സി1 -68 / 2016. 

2016 ഏപ്രിൽ 4. 
എം . കെ . നിമേഷ്, S/o കണ്ണൻ, മനയ്ക്കൽകരോട്ടു വീട്, 
അമ്പലമേട് പി . ഒ., അമ്പലമുകൾ, എറണാകുളം- ന്റെ കീഴിൽ 
ജോലിനോക്കി വരവെ മാ ര ക മാ യി അ പ ക ട മു ണ്ടായി 
മ ര ണ മടഞ്ഞ ശ്രീ . ബിനിൽ സ് കറി യ , മുള ക്ക ര വീട്, 
തട്ടേക്കാട്, പള്ളാമറ്റം, കോത മം ഗലം - ന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 13 ,01,679 
( പതി മൂ ന്നു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ്റി എഴു പത്തി 
ഒൻപത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്റ്റിലെ 2 ( 1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിതരായി 
മുളക്കര വീട്, തട്ടേക്കാട്, പള്ളാമറ്റം, കോതമംഗലം താമസം 
( 1) ശീ . സ്ക റിയ പലി ( പി താ വ് ) ( 2 ) ശീമ തി 
മേരി സ്കറിയ (മാതാവ്) എന്നിവർ മാത്രമേയുള്ളൂവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പി 
ക്കേ ണ്ടതും ആയത് തെളിയിക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ് 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ സി1- 147 / 2016. 

2016 ഏപ്രിൽ 18. 
ശ്രീ . അലി ക്കു ഞ്ഞ്, ടി . ഐ . S/ o ഇബാ ഹിം കുട്ടി, 
തുരുത്തിപ്പറമ്പിൽ വീട്, ബഹ്മപുരം പി . ഒ., അമ്പലമുക്ക്, 
എറണാകുളം- ന്റെ കീഴിൽ ജോലിനോക്കി വരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . അബ്ബാസ്, നെല്ലിമറ്റത്തിൽ 
വീട്, പുന്നോട്ടടിക്കര, മുടവൂർ പി . ഒ ., മുളവൂർ വില്ലേജ്, 
മൂവാറ്റുപുഴ-യുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 10,61,797 (പത്തുലക്ഷത്തി അറുപത്തി 
ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
ആക്റ്റിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം 
ടിയാന്റെ ആശ്രിതരായി നെല്ലിമറ്റത്തിൽ വീട്, പുന്നോട്ടടിക്കര, 
മുടവൂർ പി . ഒ ., മുളവൂർ വില്ലേജ്, മൂവാറ്റുപുഴ താലൂക്ക്, 
എറണാകുളം- 686 669 താമസം (1) ശ്രീ . മൈതീൻ, എൻ. എ . @ 
കുഞ്ഞുമോൻ, S /o അബ്ദുൾ റഹ്മാൻ ( പിതാവ്) ( 2 ) ശ്രീമതി 

ഷെരീഫ , W / o മെതീൻ, എൻ. എ . ( മാ താ വ്) എന്നിവർ 
മാത്രമേ ഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെ ങ്കിൽ നഷ്ട പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


24th MAY 2016] 


LABOUR DEPARTMENT 


- (5) 


നമ്പർ സി1- 136 / 2016. 2016 ഏപ്രിൽ 18. നമ്പർ സി1- 998 / 2014. 

2016 മേയ് 2. 
- ശ്രീ . പി. പി. മത്തായി, S/o പത്രോസ്,പുത്തൻപുരയ്ക്കൽ - ഷിനോജ് ജോസ്, ഷൈനി ജോസ്, D /o വർഗ്ഗീസ്, 
വീട്, പിറവം, പാഴൂർ- ന്റെ കീഴിൽ ജോലിനോക്കി വരവെ - കോളരിക്കൽ വീട്, പാറപ്പുറം പി. ഒ., ആലുവ എന്നിവരുടെ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. അമൽ സലി, കീഴിൽ ജോലിനോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
ഇല്ലിക്കാനിരപ്പേൽ വീട്, പാലക്കുഴകര, പാലക്കുഴ വില്ലേജ്- ന്റെ മരണമടഞ്ഞ ശ്രീ . റെജി മാത്യു , മൂലക്കുടി വീട്, ഇരിങ്ങോൾ, 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി മനക്ക പ്പടി, പെരുമ്പാവൂർ, എറണാകുളം- ന്റെ ആശ്രിതർക്ക് 

10 ,64 ,245 (പത്തുലക്ഷത്തി അറു പ ത്തി നാലാ യി രത്തി തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി - 6,42,693 
ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം) ഈ ഓഫീസിൽ ( ആറു ലക്ഷത്തി നാൽപ്പത്തിര ണ്ടാ യി രത്തി അറു നൂറ്റി 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ തൊണ്ണൂറ്റിമൂന്ന് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
ആശിത രായി ഇല്ലി ക്കാ നി ര ലേൽ വീട്, ഇല്ലി ക്കു ന്ന് , വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ ആശ്രിതരായി 
പാലക്കുഴ പി . ഒ., മൂവാറ്റു പു ഴ, എറണാകുളം- 686 662 മൂലക്കുടി വീട്, ഇരിങ്ങോൾ, മനക്ക പ്പടി, പെരുമ്പാവൂർ, 
താമസം (1) ശ്രീ . സലി, ഇ . റ്റി ., S/ o തേവൻമുണ്ടൻ ( പിതാവ്) എറണാകുളം താമസം (1) ശ്രീമതി സിസിലി റെജി (ഭാര്യ ) 
(2) ശ്രീമതി ഷീല , W/ o സലി (മാതാവ്) (3 ) കുമാരി അശ്വതി സലി (2) മാസ്റ്റർ ബേസിൽ എം . റെജി ( മൈനറായ മകൻ) എന്നിവർ 
(സഹോദരി) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തി മാത്രമേഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
രിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ -- അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ 
15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾ ക്ക് വിതരണം വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ സി1 - 103 / 2016 . 

2016 മേയ് 2 . 
നമ്പർ സി -728 / 2014. 

2016 ഏപ്രിൽ 27. 

- M/s K . V. Joseph & Sons, Engineering Contractors- ന്റെ 
- മഹാരാഷ്ട്രയിൽ ജോലിനോക്കി വരവെ മാരകമായി കീഴിൽ ജോലിനോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ ശ്രീ . രാജ ഷ് കുമാർ, മരണമടഞ്ഞ ശ്രീ . സുഗുണൻ, എം . കെ ., മല യിൽ വീട്, 
തുണ്ടത്തിൽ കിഴക്കേതിൽ, മുളക്കുഴ, കൊഴുവല്ലൂർ പി. ഒ., ബഹ്മമംഗലം പി . ഒ., ചെമ്പ്, വൈക്കം- ന്റെ ആശ്രിതർക്ക് 
ചെങ്ങന്നൂർ- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം -- തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,60, 425 
നൽകുന്നതിനായി 4,27,140 ( നാലു ലക്ഷത്തി ഇരുപത്തി ( നാല് ലക്ഷത്തി അറുപതിനായിരത്തി നാന്നൂറ്റി ഇരുപത്തി 
ഏഴായിരത്തി നൂറ്റി നാൽപ്പത് രൂപ മാത്രം) ഈ ഓഫീസിൽ അഞ്ച് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ ആശ്രിതരായി 
ആശിത രാ യി തുണ്ട ത്തിൽ കിഴക്കേ തിൽ, മുള ക്കു ഴ , മലയിൽ വീട്, ബ്രഹ്മമംഗലം പി. ഒ., ചെമ്പ്, വൈക്കം താമസം 

കൊഴു വ ല്ലൂർ പി . ഒ ., ചെങ്ങന്നൂർ, ആല പ്പുഴ താമസം (1) ശ്രീമതി സിനിമോൾ ( ഭാര്യ ) (2) കുമാരി പാർവ്വതി ( മൈന 
(1) ശ്രീ . ബാബു , എം. ടി. ( പിതാവ്) (2) ശ്രീമതി അമ്മിണി ബാബു റായ മകൾ) ( 3) കുമാരി പൗർണ്ണമി ( മെ നറായ മകൾ) 
( മാ താ വ് ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് (4) ശ്രീമതി ഭാരതി (മാതാവ്) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ - റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
പ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
ദിവസത്തിനകംഎന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും - പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പി 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം ക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയ 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര ത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾ ക്ക് വിതരണം പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾ ക്ക് 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
പരിഗണിക്കുന്നതല്ല. 

അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 
394 


24th MAY 2016 ) 


LABOUR DEPARTMENT 


നോട്ടീസ് 


നമ്പർ ബി - 1005 / 2015. 


2016 ഏപ്രിൽ 25 . 


നമ്പർ സി1- 66/ 2016. 

2016 മേയ് 2. 
- ശ്രീ . പൗലോ സ്, S/ o മത്താ യി , വീപ്പ നത്ത് വീട്, 
അടൂക്കര, അമ്പലമേട് പി. ഒ., പുത്തൻകുരിശ് വില്ലേജ്- ന്റെ 
കീഴിൽ ജോലിനോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . സിബി കെ . പോൾ, കുന്നപ്പിള്ളിക്കുടിയിൽ 
വീട്, ചെമ്മ നാ ട് , തിരു വാ ണി യൂ ർ - ന്റെ ആശിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 6,89,955 
(ആറുലക്ഷത്തിഎൺപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി 
അൻപത്തി അഞ്ച്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിതരായി 
കുന്നപ്പിള്ളിക്കുടിയിൽ വീട്, ഭത്തനാപുരം ( ബി. കെ . പുരം) 
പി . ഒ., ചെമ്മനാട്, തിരുവാണിയൂർ വില്ലേജ്, എറണാകുളം 
താമസം (1) ശ്രീ. പൗലോസ്, കെ . ഐ . ( പിതാവ്) (2) ശ്രീമതി 
ലീല പൗലോസ് (മാതാവ്) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പി 
ക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയ 
ത്തി നകം യാതൊരു അവകാശവാദവും ലഭിച്ചി ല്ലെ ങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
എംപ്ലോയീസ് 
കോമ്പൻസേഷൻ 
കമ്മീഷണറുടെയും 

( ഒപ്പ്) 
ഇൻഡസ്ട്രിയൽ 

കമ്മീഷണർ ഫോർ 
ട്രൈബ്യൂണലിന്റെയും എംപ്ലോയീസ് കോമ്പൻസേഷൻ ആന്റ് 
കാര്യാലയം, ആലപ്പുഴ. ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. 


ജ ന റൽ മാനേ ജർ, എം . ആർ. എ ഫ് . ലിമിറ്റഡ്, 
വടവാതൂർ പി . ഒ., കോട്ടയത്തിന്റെ കീഴിൽ ജോലിനോക്കി 
വര മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 
ശ്രീ . കെ . എസ്. രമേഷ്, കൃഷ്ണാ ഭവൻ ( അമ്പഴത്തിനാൽ), 
പൂതക്കുഴി പി . ഒ., പാമ്പാടി, കോട്ടയത്തിന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 7, 80, 988 
( ഏഴു ലക്ഷത്തിഎൺപതി നാ യി രത്തി തൊള്ളാ യി രത്തി 
എൺപത്തിഎട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിതരായി 
( 1) ശ്രീമതി രേഷ്മ എം . നായർ ( ഭാര്യ) , കൃഷ്ണാ ഭവൻ, 
( അ മ്പ ഴ ത്തി നാൽ) , പൂ ത ക്കുഴി പി . ഒ ., പാമ്പാ ടി , 

കോട്ടയം ( 2 ) ബേബി കീർത്ത ന , കെ . ആർ. ( മ കൾ) 
( 3 ) ശ്രീ . എ . എൻ. സോമ ശ ഖ രൻപിള്ള ( പി താ വ് ) 
( 4 ) ശ്രീമതി രാധമ്മ, ഇ . എൻ. (മാതാവ്) എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, 
ഇടുക്കി, പീരുമേട്. 


( ഒപ്പ്) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ ആന്റ് 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. 


395 


